| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


ക 


VERN 


sh : 
VMENT OF 


KERALA 


1 


A 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th May 2010 
| 2010 മേയ് 25 


Vol. LV 


NO . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


4th Jyaishta 1932 
1932 ജേഷ്ഠം 4 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 
നമ്പർ ഡി9 -2103/ സി .ആർ. 

2010 മേയ് 4. 
കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2103 / ആർ. എ . നമ്പരായി 
രജിസ്റ്റർ ചെയ്ത എടക്കുളം ജമാഅത്ത്പള്ളിക്ക് അവകാശപ്പെട്ട 
കൊടക്കൽ എസ്. ആർ. ഒ. യിലെ 2858/ 91, 3117 / 86, 1959/ 98, 2871/ 
81, 266/ 55 , 662/ 61 എന്നീ ആധാര പ്രകാരമുള്ള വസ്തുക്കൾ വിൽപ്പന 
നടത്തുവാനും ആയത് വിറ്റു കിട്ടുന്ന സംഖ്യ കൊണ്ട് കൊടക്കൽ 
എസ് . ആർ. ഒ. യിലെ 1189 / 05, 374/ 06, 3334/ 06, 1895/ 06 എന്നീ 
ആധാര പ്രകാരമുള്ള ഭൂമി വാങ്ങുന്നതിനും വഖഫ് സെകട്ടറി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . ആയതിനാൽ ടി വിൽപ്പനയും 
വസ്തു വാങ്ങു ന്നതും 

സംബ ന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ ആക്ഷേഫമോ ഉണ്ട 
ങ്കിൽ ആയത് ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതൽ 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരളാ 
സ്റ്റേറ്റ് വഖഫ് ബോർഡ്റീജിയണൽ ഓഫീസ്, എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ് , കോഴിക്കോട്- 1 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറി യി ക്കേ ണ്ട താ ണ് . 

നിശ്ചിത 
സമയ പരിധിക്ക് ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
റീജിയണൽ കാര്യാലയം,എറോത്ത് സെന്റർ, (ഒപ്പ്) 
ബാങ്ക് റോഡ് , കോഴിക്കോട്- 1. 

സീനിയർ സൂപ്രണ്ട്. 


